കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL / TV ( N )/634/2012 -14 


COVERNM 


കർള 


ാർ 


സർക്ക് ക 


NMENT OF 


OF KERAL 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 18 
18th February 2014 

- 1189 കുംഭം 6 
6th Kumbham 1189 

1935 മാഘം 29 
29th Magha 1935 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Medical Education Department 


ദർഘാസ് പരസ്യം 


എന്നിവ ദർഘാസ് വിലയായി സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . ദർഘാസിന് 
ഒടുക്കിയ പണം തിരികെ ലഭിക്കുന്നതുമല്ല . വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . തപാലിൽ ലഭിക്കുവാൻ 
താല്പര്യമുള്ളവർ ദർഘാസ് വിലയോടെപ്പം 50 കൂടി 
മണിഓർഡറായി അയയ്ക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന ദിവസത്തിന് 10 പ്രവർത്തന ദിവസത്തിനുമുമ്പ് 
കിട്ടുന്ന മണിയോർഡറുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
സാങ്കേതിക വിശദാംശങ്ങൾ ദ ർ ഘാസിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾക്കൊപ്പം 100 - ന്റെ കേരള 
സർക്കാർ മുദ്രപ്പത്രത്തിൽ സമ്മതപ്രതവും ആകെ വിലയുടെ 
ഒരു ശതമാനവും വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ പേരിൽ 
എടുത്തിട്ടുള്ള ഡിമാന്റ് ഡാഫ് സ്റ്റോ സ്ഥിരനിക്ഷേപ 
സർട്ടിഫിക്കറ്റോ നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യവും സമ്മതപത്രവും ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതായിരിക്കും. 


നമ്പർ സി4- 543 / 2014 / ജി . റ്റി. ഡി. എം . സി . എ . 2014 ജനുവരി 17 . 

ആല പ്പുഴ മെഡിക്കൽ കോളേജിലെ അനാട്ടമി 
വിഭാഗത്തിലേക്ക് താഴെ പറയുന്ന വിവിധ തരം എല്ലുകൾ 
വിതരണം ചെയ്ത് സ്ഥാപിച്ചു നൽകുന്നതിന് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽതുക - 5,00,000. 
നിരതദ്രവ്യം - 1 %. 
- ദർഘാ സുകൾ സ്വീകരിക്കുന്ന അ വ സാന തീയ തി 
28 - 2 - 2014 വൈകിട്ട് 3 മണിവരെയും 28 - 2 - 2014 വൈകുന്നേരം 
4 മണിക്ക് തുറക്കുന്നതുമായിരിക്കും. 28 - 2 - 2014 ഉച്ചയ്ക്ക് 
12 മണിവരെ ദർഘാസുകൾ ആഫീസിൽ നിന്നും 1, 050 
അടച്ച് നേരിട്ട് വാങ്ങാവുന്നതാണ്. പകർപ്പ് ദർഘാസുകൾക്ക് 
-- 600 അടച്ചാൽ മതിയാകും. ദർഘാസുകൾ ഉള്ളടക്കം ചെയ്ത 
കവറിന്റെ പുറത്ത് ദർഘാസ് നമ്പർ, ഇനവിവരം എന്നിവ 
രേഖപ്പെടുത്തി " ദി പ്രിൻസിപ്പാൾ, ഗവ . റ്റി . ഡി . മെഡിക്കൽ 
കോളേജ്, ആലപ്പുഴ- 688 005 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതുമാകുന്നു . വൈകി കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ കൊടുത്ത 
സമയത്തും തീയതിയിലും ദർഘാസുകാരന്റെയോ അയാൾ 
അധികാരപ്പെടുത്തിയ പ്രതിനിധിയുടേയോ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

- ദർഘാസുകൾ നിർദ്ദിഷ്ട വിലയ്ക്ക് ആഫീസ് പ്രവർത്തന 
സമയത്ത് മെഡിക്കൽ കോളേജ് ആഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് 


No , C2 /543/2014/ GTDMCA. 17th January 2014. 

Sealed quotations are invited for the supply of the 
following Bones (limb & vertabra ) items for the use of 
Anatomy department in the Medical College, Vandanam . 

Estimate Cost - 5, 00, 000. 
EMD - 1 %. 

The envelopes containing the tender should bear the 
superscription quotation “ Tender No . C4 /543 /2014 supply 
of Bones for Anatomy Department and should be 
addressed to the Principal, Govt. T . D . Medical College , 
Vandanam P . O ., Alappuzha -5 . Date to which rates are to 
remain firm on 31-3 - 2014 . 


Last date for receipt of tenders will be 
28 - 2 - 2014 , 3 p . m . Late tenders will not be accepted . 
The tenders will be opened at 4 p . m . on 28 - 2 - 2014 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending bidders may , on application to the 
Principal, Government T. D . Medical College , Vandanam 
P. O ., Alappuzha-5 obtain the requisite tender forms on 
which tenders should be submitted . Application for the 
tender form should be accompanied by cash remittance of 

| 1, 050 which is the price fixed for a form/ set of forms 
and which is not refundable under any circumstances . 
The tender forms are not transferable . Sale of tender 
forms will be closed at 1 p . m . on 26 - 2 - 2014 . Cheques , 
Postage Stamps etc . will be accepted towards the cost of 
forms, nor will the forms be sent per V .P .P . Duplicate 
tender forms, if required will be issued at 600 per copy . 
Tender can be had by post by remitted 50 in addition to 
cost of tender forms upto 18 - 2 - 2014 . 

List of Items 


ദർ ഘാസുകൾ മുകളിൽ കൊടുത്ത സമയത്തും 
തീയതിയിലും ദർഘാസുകാരന്റെ യോ അയാൾ 
അധികാരപ്പെടുത്തിയ പ്രതിനിധിയുടേയോ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതാണ്. 
- ദർഘാസുകൾ നിർദ്ദിഷ്ട വിലയ്ക്ക് ആഫീസ് പ്രവർത്തന 
സമയത്ത് മെഡിക്കൽ കോളേജ് ആഫീസിൽനിന്നും 
വാങ്ങാവുന്നതാണ്. ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് 
എന്നിവ ദർഘാസ് വിലയായി സ്വീകരിക്കുന്നതല്ല . 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . ദർഘാസിന് 
ഒടുക്കിയ പണം തിരികെ ലഭിക്കുന്നതുമല്ല . വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാലിൽ ലഭിക്കുവാൻ 
താല്പര്യമുള്ളവർ ദർഘാസ് വിലയോടെപ്പം 50 കൂടി 
മണിയോർഡറായി അയയ്ക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന ദിവസത്തിന് 10 പ്രവർത്തി ദിവസത്തിനുമുമ്പ് 
കിട്ടുന്ന മണിയോർഡറുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
സാങ്കേതിക വിശദാംശങ്ങൾ ദർഘാസിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾക്കൊപ്പം 100 - ന്റെ കേരള 
സർക്കാർ മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും ആകെ വിലയുടെ 
ഒരു ശതമാനവും വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ പേരിൽ 
എടുത്തിട്ടുള്ള ഡിമാന്റ് ഡാഫ് റ്റോ സ്ഥിരനിക്ഷേപ 
സർട്ടിഫിക്കറ്റോ നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യവും സമ്മതപത്രവും ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതായിരിക്കും. 


Scapula 
Boney pervis 
Sacrum 


No. C4/16871/ 2013/ GTDMCA . 17th January 2014, 

Sealed tenders are invited for the supply of the 
following Bones (Head ) items for the use of Anatomy 
Department in the Medical College , Vandanam . 


Sternum 


5 ,00, 000. 


Estimate Cost - 
EMD - 1 %. 


Articulated hand 
Fibula 
Articulated foot 
Atlas 
Axis 
Typical cervical vertebra 
Lumber vertebra 
First rib 
Second rib 


The Envelopes containing the tender should bear the 
superscription “ Tender No. Supply of Bones of Head for 
the Department of Anatomy and should be addressed to 
the Principal, Govt. T.D . Medical College, Vandanam P. O ., 
Alappuzha -5 . Date to which rates are to remain firm on 
31 - 3 -2014. 


നമ്പർ സി4 / 16871/2013 / ജി. റ്റി. ഡി. എം . സി. എ . 2014 ജനുവരി 17. 

- ആലപ്പുഴ മെഡിക്കൽ കോളേജ് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലേക്ക് 
താഴെ പറയുന്ന വിവിധതരം എല്ലുകൾ ( തലയുടെ) വിതരണം 
ചെയ്യുന്നതിന് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽതുക - 5, 00, 000. 


നിരതദ്രവ്യം- 1 %. 


Last date for receipt of tenders will be 26 - 2 - 2014 , 
3 p . m . Late tenders will not be accepted . The tenders will 
be opened at 4 p . m . on 26 - 2 - 2014 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending bidders may, on application to the Principal, 
Government T . D . Medical College , Vandanam P . O ., 
Alappuzha obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
1 ,050 which is the price fixed for a form /set of forms and 
which is not refundable under any circumstances . The 
tender forms are not transferable . Sale of tender forms will 
be closed at 1 p . m . on 26 - 2 - 2014 . Cheques, Postage 
Stamps etc . will be not accepted towards the cost of 
forms, nor will the forms be sent per V .P. P. Duplicate 
tender forms, if required will be issued at 600 per copy. 
Money orders for collecting tender forms will be accepted 
only upto 15 - 2 -2014. 


ദർ ഘാ സുകൾ സ്വീകരിക്കുന്ന അ വ സാന തീയ തി 
26 - 2- 2014 വൈകിട്ട് 3 മണിവരെയും 26- 2 - 2014 വൈകുന്നേരം 
4 മണിക്ക് തുറക്കുന്നതുമായിരിക്കും. 26- 2 - 2014, 12 മണിവരെ 
ദർഘാസുകൾ ആഫീസിൽ നിന്നും 1,050 അടച്ച് നേരിട്ട് 
വാങ്ങാവുന്നതാണ്. പകർപ്പ് ദർഘാസുകൾക്ക് 600 അടച്ചാൽ 
മതിയാകും. ദർഘാസുകൾ ഉള്ളടക്കം ചെയ്ത കവറിന്റെ 
പുറത്ത് ദർഘാസ്നമ്പർ, ഇനവിവരം എന്നിവ രേഖപ്പെടുത്തി 
"( പിൻ സിപ്പൽ, ഗവ . റ്റി . ഡി . മെഡിക്കൽ കോളേജ്, 
ആലപ്പുഴ- 688 005 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
തുമാകുന്നു . വൈകി കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


List of Items 


5 Nos. 


Human Skull 
Sphenoid 
Maxilla 
Temporal Bone 


Date and time for opening of tender - 22- 2 -2014, at 
12 Noon . 

Date upto which rates are to be firms — 31 -3 -2015 . 

Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode- 8 . 


Govt. T . D . Medical College , 
Alappuzha -5 . 


(Sd.) 
Principal . 


(2) 


ടെണ്ടർ പരസ്യം 


നമ്പർ എസ്1 / 12729 / 2013. 

2014 ജനുവരി 16 . 
- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനവിവരം - ഇ . ഇ . ജി . ഇലക്ട്രോഡ് പേസ്റ്റ്- 228 ഗ്രാം 
- ഉള്ള 110 ജാർസ് അല്ലെങ്കിൽ 500 ഗ്രാം ഉള്ള 50 ജാർസ്. 

അടങ്കൽ തുക - 1,75,000. 


നിരതദ്രവ്യം - 1 %. 


നമ്പർ എസ്3 /11130/ 2013 /എച്ച്. ഡി .എസ്. 2014 ജനുവരി 10. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ റണ്ണിംഗ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 
ഒരു വർ ഷ ത്തേക്ക് വിത രണം ചെയ്യു ന്ന തിന് നിശ്ചിത 
ഫോറത്തിൽ സീൽചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനവിവരം - 17 x 14 സൈസ് ഡി. വി . ബി., കൊഡാക്ക് 
ഫിലിം : ഏകദേശം 100 കാറ്റിഡ്ജ് ( 125 ഷീറ്റ്/ കാറ്റടിഡ്ജ്). 

ടെണ്ടർ അ യയ്ക്കുന്ന ക വ റിനു മുക ളിൽ നമ്പർ 
എസ്3/11130/ 2013/ എച്ച്. ഡിഎസ്. എന്ന് കാണിച്ചിരിക്കണം. 

ടെണ്ടർ ഫോറത്തിന്റെ വില (ടാക്സടക്കം) - 2,634. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 2 - 2014 , 3 മണി. 

ടെണ്ട ർ ഫോറം കിട്ടേണ്ട അ വ സാ ന തീയതിയും 
സമയവും 21 - 2 - 2014 , വൈകുന്നേരം 5 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 22 - 2 - 2014, 
ഉച്ചയ്ക്ക് 12 മണി. 


ടെണ്ടർ അയയ്ക്കുന്ന കവ റിന് മുക ളിൽ നമ്പർ 
എസ്1 / 12729 /2013 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില - 458. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 21 - 2 - 2014 , 3 മണി. 


- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
22 - 2 - 2014, 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 24- 2- 2014, 
12 മണി. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി 31 -3 - 2015. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി 31 - 5- 2014 . 

- ടെണ്ടർ ഫോറം കിട്ടുന്ന തിനും പൂരിപ്പിച്ച് 
അയയ്ക്കേണ്ടതുമായ വിലാസം സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപത്രി, കോഴിക്കോട്. 


- ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേ 
ണ്ടതുമായ മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്. 


No. S3 /11130 /2013 / HDS. 

| 10th January 2014. 
Sealed tenders in the prescribed forms are invited 
for the supply of the following item on running contract 
basis for a period of one year to Govt . Medical College 
Hospital, Kozhikode . 

| Details of items - 17 x 14 size Kodak DVB film : 100 
Cartridges (Approximately ) (125 Sheet/Cartridge). 

Superscription Tender Number should be specifically 
noted as S3/11130/2013/ HDS. 
- Price of tender (including Tax) + ST ( Cash only / 
Money Order) - 2,634 . 


No. S1-12729/2013. 

| 16th January , 2014. 
Sealed tenders in the prescribed forms are invited 
for the supply of the following items to Medical College 
Hospital, Kozhikode. 

Details of items— EEG Electrode Paste - 110 Jars of 228 
Grams or 50 Jars of 500 Grams. 

Tender Cost - 1 ,75, 000 . 

Superscription Tender No. should be specifically 
noted _ S1/12729/2013. 

EMD1%. 

Price of tender ( in duplicate ) ST Cash only /Money 
Order - 458. 


Date and time of close of sale of tender forms — 
20 - 2- 2014 at 3 p . m . 

Date and time for receipt of tender - 21- 2-2014 at 
5 p . m . 


Date and time of close of sale of tender forms — 
21- 2-2014, 3 p . m . 

- Date and time for receipt of tender - 22 - 2- 2014 , 
5 p . m . 


Date and time for opening of tender — 24 - 2 - 2014 , 
12 Noon . 


| Date and time for opening of tender - 7 - 3 - 2014, 
12 Noon . 

Date upto which rates are to be firm — 30 -4 -2014 . 

Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode . 


Date upto which rates are to be firm — 31 -5 - 2014 . 

Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode . 


Medical College Hospital, 
Kozhikode. 

ദർഘാസ് പരസ്യം 


| (Sd .) 
Superintendent. 


Medical College Hospital, 

( Sd.) 
Kozhikode. 

- Superintendent. 
ദർഘാസ് ദീർഘിപ്പിക്കൽ പരസ്യം 
നമ്പർ എസ്1 / 5159 / 2013 . 

2014 ജനുവരി 17 . 
-- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ഇന വിവരം - എസ്. ക്യു .എൽ. സ്റ്റാന്റേർഡ് എഡീഷൻ 
( ലെയ്സ്റ്റ് എഡീഷൻ). 

അടങ്കൽ തുക - 1,25,000. 
നിരതദ്രവ്യം- 1 %. 

ടെണ്ടർ അയയ്ക്കുന്ന കവ റിന് മുകളിൽ നമ്പർ 
എസ്1 / 5159 /2013 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില - 458. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 5 - 3- 2014, 3 മണി. 


നമ്പർ എസ്1/11209 / 2013. 

2014 ജനുവരി 21. 
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനവിവരം 
ബി. പി . ഗ്ലാസ്ട്യൂബ്- 100 എണ്ണം 
ബി. പി . ബ്ലാഡർ & കഫ്- 600 എണ്ണം 
ബി. പി. ബൾബ്- 600 എണ്ണം 
(ഗുണനിലവാരമുള്ള സാധനങ്ങൾ മാത്രം). 
അടങ്കൽ തുക - 1,34,300. 
നിരതദ്രവ്യം - 1 %. 

ടെണ്ടർ അ യ യ്ക്കുന്ന കവറിന് മുകളിൽ നമ്പർ 
എസ്1 / 11209 / 2013 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില - 458. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 10 - 3 - 2014, 3 മണി. 

ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
11- 3 - 2014 , 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 12 - 3 - 2014 , 
ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി 31- 5 - 2014. 

- ടെണ്ടർ ഫോറം കിട്ടു ന്ന തിനും പൂരിപ്പിച്ച് 
അയയ്ക്കേണ്ടതുമായ വിലാസം -സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്. 


- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
6 - 3- 2014 , 5 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 7 - 3 - 2014 , 
ഉച്ചയ്ക്ക് 12 മണി. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി - 30 -4 - 2014. 

ടെണ്ടർ ഫോറം കിട്ടു ന്ന തിനും പൂരിപ്പിച്ച് 
അയയ്ക്കേണ്ടതുമായ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപതി, കോഴിക്കോട്. 
No. S1/ 5159/ 2013. 

17th January 2014. 
Sealed tenders in the prescribed forms are invited 
for the supply of the following items to Medical College 
Hospital, Kozhikode . 

Name of item - - SQL Standard Edition ( Latest Edition). 
Tender Cost - 1,25,000 . 
EMD1%. 

Superscription tender No. should be specifically 
noted as S1 / 5159 /2013. 

Price of tender (in duplicate) ST ( Cash only/ Money 
Order) - 458 . 

Last date and time of close of sale of tender forms — 
5- 3 -2014, 3 p . m . 

Last date and time for receipt of tender - 6- 3 - 2014, 
5 p . m . 


No . S1 - 11209/ 2013 . 

21st January 2014. 
Sealed tenders in the prescribed form are invited for 
the supply of the following items to Medical College 
Hospital, Kozhikode . 

Details of Items 
B . P . Glass Tube - 100 Nos. 

B . P. Bladder + Cuff — 600 Nos . 
| B . P. Bulb - 600 Nos. 

(Only good quality item may be quoted ). 
Tender Cost - 1 ,34,300. 
EMD - 1 %. 

Superscription tender No. should be specifically 
noted as S1 / 11209/2013 . 

| Price of tender (in duplicate ) ST ( Cash only/ Money 
Order) - 458 . 


Date and time of close of sale of tender forms— 
10 - 3 -2014 , 3 p . m . 

Last date and time for receipt of tender — 11- 3 -2014 , 
5 p . m . 

Date and time for opening of tender — 12 - 3 - 2014 , 
12 Noon . 

Date upto which rates are to be firm — 31 -5 -2014 . 

Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode . 


Medical College Hospital, 
Kozhikode . 


(Sd.) 
Superintendent. 


